Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No . 02 ). MMIB 
KL /TV ( N ) / 12 /2009 - 2011 


OVERN 


OLDS 


MOD 


MENT OF 
न्यात अपर 


OF KER 


190 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


4th January 2011 
2011 2m000 4 
14th Pousha 1932 
1932 60192410 14 


Veljo 56 


നമ്പർ 


12 


Stationery Department 

TENDER NOTICE 
No . 13900/D1/2010 /Sty . 

6th December 2010 . 
Sealed tenders are invited for the purchase and 
removal of Waste Paper from all Government Offices and 
Presses in Kerala during 2011 -12. 


110/2010 -11 Idukki 
111/2010 - 11 Ernakulam 
112 /2010 - 11 Thrissur 
113/2010 - 11 Palakkad 
114 /2010 - 11 Malappuram 
115 /2010 - 11 Kozhikode 
116 /2010 -11 Wayanad 
117 /2010 - 11 Kannur 
118/ 2010- 11 Kasaragod 


75,000 
1,50,000 
75, 000 
75,000 

75 ,000 
1,50,000 
75, 000 
75,000 
75 ,000 


5 ,000 
10,000 
5, 000 
5,000 
5,000 
10 ,000 
5 ,000 
5,000 
5,000 


Sl. 
No. 


EMD 


Amount 

of 
solvency 


Tender 
No. 


Items 


Region I - Government Presses 
1 99 /2010 -11 Group 1 
2 100/2010 -11 Group 2 


3,00, 000 
3,00,000 


20, 000 
20, 000 


Region II — Government Presses 


Cost of tender form : 
Original — " 3,000 + VAT @ 4 % for Sl. Nos. 1, 2, 

- 1,500 + VAT @ 4 % for Sl. Nos . 3 , 
4 , 7, 13, 17 and · 1, 000 + VAT @ 4 % 

for others. 
Duplicate — “ 1,500 + VAT @ 4 % for Sl. Nos. 

1 , 2 , . 750 + VAT @ 4 % for 
Sl. Nos . 3, 4, 7, 13 , 17 and · 500 + 
VAT @ 4 % for others . 


3 
4 


101/2010 -11 Group 1 
102/2010 - 11 Group 2 


1,50,000 
1, 50,000 


10 ,000 
10 ,000 


Region III — Government Presses 


5 
6 


103/2010 -11 Group 1 
104 /2010 - 11 Group 2 


75,000 
75,000 


5,000 
5,000 


Government Offices 
7 105 /2010 -11 Thiruvananthapuram 
8 106 /2010 -11 Kollam 

107 /2010 - 11 Pathanamthitta 
10 108/2010- 11 Alappuzha 
11 109 /2010 - 11 Kottayam 


1, 50, 000 
75, 000 
75,000 
75,000 
75 ,000 


10,000 
5, 000 
5,000 
5 ,000 
5,000 


ഇനം 


Last date and time fixed for receiving of tenders 
8-2 -2011, 1 p. m . for Sl. Nos. 1 to 6 and 9 -2 -2011, 1 p . m . 
for others. 


ക്രമ ദർഘാസ് 
നമ്പർ നമ്പർ 


സോൾ നിരത 
വൻസി ദ്രവ്യം 
തുക 


Last date and time fixed for opening of tenders 
8-2 -2011 , 3 p. m . for Sl. Nos. 1 to 6 and 9 -2 -2011, 3 p . m . 
for others . 


3, 00 , 000 
3,00 ,000 


20 , 000 
20,000 


1,50 , 000 


10 , 000 


മേഖല -I - സർക്കാർ പ്രസ്സുകൾ 

99/ 2010 -11 ഗ്രൂപ്പ് 1 
2 100/ 2010- 11 ഗ്രൂപ്പ് 2 
മേഖല -II - സർക്കാർ പ്രസ്സുകൾ 

3 101 /2010 - 11 ഗ്രൂപ്പ് 1 
- 4 102 /2010- 11 ഗ്രൂപ്പ് 2 

മേഖല -III -- സർക്കാർ പ്രസ്സുകൾ 
- 5 103/ 2010 - 11 ഗ്രൂപ്പ് 1 
- 6 104 /2010- 11 ഗ്രൂപ്പ് 2 
സർക്കാർ ഓഫീസുകൾ 


1, 50 ,000 


10 ,000 


75, 000 


5, 000 
5, 000 


75 ,000 


- 7 

8 


1,50, 000 
75,000 
75, 000 


10 ,000 
5,000 


5 , 000 
5 ,000 


75,000 


75, 000 


5 ,000 


75, 000 


- 5 , 000 
10 ,000 


1, 50 , 000 


105/ 2010 - 11 തിരുവനന്തപുരം 
106 / 2010 - 11 കൊല്ലം 
107/ 2010 - 11 പത്തനംതിട്ട 
108/ 2010 - 11 ആലപ്പുഴ 
109 / 2010 - 11 കോട്ടയം 
110 / 2010 - 11 ഇടുക്കി 
111/ 2010 - 11 എറണാകുളം 
112/ 2010 - 11 തൃശ്ശൂർ 
113 / 2010 - 11 പാലക്കാട് 
114 / 2010 - 11 മലപ്പുറം 
115 / 2010 -11 കോഴിക്കോട് 
116 / 2010 - 11 വയനാട് 
117/ 2010 - 11 കണ്ണൂർ 
118 / 2010 - 11 കാസർകോട് 


75, 000 


5 ,000 


75, 000 


5 ,000 


75,000 


5,000 


1, 50 ,000 


The envelope containing the tenders shall be 
appropriately superscribed with the tender number and 
item and addressed to the Controller of Stationery , 
P. M . G ., Thiruvananthapuram -695 033 . Late tenders will 
not be accepted . The tenders will be opened at the due 
date and time noted above in the presence of the 
tenderers or their authorized representatives who may be 
present at the time of opening of the tenders. 

Intending tenderers may on application to the 
Controller of Stationery, Thiruvananthapuram -33 obtain the 
requisite tender forms on which the tenders are to be 
submitted . Cost of tender forms will be accepted either in 
cash (remittance in the office ) or by money order only 
and should be sent to the Controller of Stationery, 
Thiruvananthapuram - 33 (name of the officer should not be 
mentioned ). The cost of tender forms are not refundable 
under any circumstances . The tender number and the 
name of the item for which the tender form is required 
should be clearly specified in the application /money order 
coupon . The last date and time fixed for receipt of tender 
is 1 p . m . on the date fixed for opening of tender. If date 
of opening of tender happens to be holiday it will be 
opened at the same time on the next working day . The 
tender forms are not transferable. Sale of tender forms will 
be closed 24 hours before the time fixed for opening of 
the tenders . Cheques , postage stamps and demand draft 
etc . will not be accepted towards the cost of tender 
forms, nor will the tender forms be sent by V . P . P . 
Duplicate tender forms, if required will be issued at the 
price fixed for the purpose . 

Every tenderer shall send along with his tender an 
agreement executed on a Kerala Stamp Paper worth 
Rs. 100 and the solvency certificate and EMD for the 
amount noted above . The solvency certificate shall be 
obtained from the Tahasildar of the Taluk in which the 
tenderer resides and the date of which shall be after the 
date of issue of tender notice. EMD will be accepted in 
Cash /Demand Draft /FDR taken in favour of the Controller 
of Stationery with due endorsement. Tenders without 
preliminary agreement, solvency certificate and EMD will 
be rejected outrightly. A specimen of the preliminary 
agreement deed is appended to the tender forms. Further 
details, if any , can be had from the office of the 
undersigned during office hours. 


10 ,000 


75, 000 


5 , 000 


75, 000 
75,000 


5, 000 
5, 000 


ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ- കമനമ്പർ 1 - നും 2 - നും - 3 , 000 + 

വാറ്റ് @ 4 %, കമനമ്പർ 3 , 4 , 7 , 13 , 17 
ഇവയ് ക്ക് - 1, 500 + വാറ്റ് @ 4 % , 

മറ്റുള്ളവയ്ക്ക് - 1,000 + വാറ്റ് @ 4 %. 
പകർപ്പ് പ്രക്രമനമ്പർ 1- നും 2 - നും - 1,500 + വാറ്റ് 

@ 4 %, കമനമ്പർ 3 , 4, 7 , 13, 17 
ഇവയ് ക്ക് - 750 + വാറ്റ് @ 4 %, 

മറ്റുള്ളവയ്ക്ക് - 500 + വാറ്റ് @ 4 %. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും- കമനമ്പർ 1 മുതൽ 6 വരെ 8 - 2 - 2011, 1 മണി, 
മറ്റുള്ളവയ്ക്ക് 9 - 2 - 2011, 1 മണി. 


- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
കമനമ്പർ 1 മുതൽ 6 വരെ 8 - 2 - 2 011, 3 മണി. 
മറ്റുള്ളവയ്ക്ക് 9 - 2 - 2011, 3 മണി. 


- 2011- 12 കാലയളവിൽ കേരള സംസ്ഥാനത്തിനകത്തുള്ള 
വിവിധ സർക്കാർ ആഫീസുകളിൽ നിന്നും പ്രസ്സുകളിൽ നിന്നും 
പാഴ്ക്കടലാസ് നീക്കം ചെയ്യുന്നതിന് കരാർ നിശ്ചയിക്കുന്നതി 
ലേക്ക് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു. 


ദർ ഘാസ് കവറിന്റെ പുറത്ത് ദർ ഘാസ് നമ്പരും 
കരാറിന്റെ സ്വഭാവവും രേഖപ്പെടുത്തേണ്ടതാണ്. സ്റ്റേഷനറി 
കൺട്രോളർ , തിരുവനന്തപുരം- 695 033 എന്ന മേൽവിലാസ 
ത്തിൽ ദർഘാസുകൾ അയക്കേണ്ടതാണ്. താമസിച്ച് ലഭിക്കുന്ന 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസുകൾ, മുകളിൽ 
രേഖ പ്പെടു ത്തി യി രി ക്കുന്ന തീയ തി യി ലും സമ യത്തും 
ദർഘാസുകാരുടെയോ അവർ അധികാരപ്പെടുത്തിയ വ്യക്തികളു 
ടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


ദർഘാസ് ഫോറം വേണ്ടവർ ഫോറത്തിന് നിശ്ചയിച്ചിട്ടുള്ള 
വില സഹിതം മണി യോർഡർ ആയോ പണ മാ യോ 
തിരുവനന്തപുരം സ്റ്റേഷനറി കൺട്രോളർക്ക് ( 

ഔദ്യോഗിക 
മേൽവിലാസത്തിൽ മാത്രം) അപേക്ഷ നൽകേണ്ട താ ണ് . 
ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
മടക്കിക്കൊടുക്കുന്നതല്ല. ഏത് ദർഘാസിനും ഇനത്തിനും 
വേണ്ടിയുള്ള ഫോറ മാണ് ആ വ ശ്യ പ്പെ ടു ന്ന തെന്ന് 
അപേ ക്ഷ യിൽ/ മണി യോർഡർ കൂ പ്പ ണിൽ വ്യക്ത മായി 
സൂചിപ്പിച്ചിരിക്ക ണം . ദർഘാ സു കൾ തുറക്കു ന്ന തി നായി 
നിശ്ചയിച്ച ദിവസം അവധിയാവുകയാണെങ്കിൽ തുടർന്നുള്ള 
പ്രവൃത്തി ദിവസം അതേ സമയം തുറക്കുന്നതാണ്. ദർഘാസ് 
ഫോറം യാതൊരു കാര ണ വ ശാലും കൈമാറ്റം ചെയ്യാൻ 
പാടില്ല . ദർഘാസ് തുറക്കു ന്ന തിന് 24 മണിക്കൂർ മുമ്പ് 
ഫോറത്തിന്റെ വില്പന അവസാനിക്കുന്നതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വിലയായി ചെക്ക്, ഡി . ഡി., തപാൽ സ്റ്റാമ്പ് 
തുടങ്ങിയവ സ്വീകരിക്കുകയോ ഫോറം വി . പി. പി. ആയി 
അയയ്ക്കുകയോ ചെയ്യുന്നതല്ല . ദർഘാസ് ഫോറത്തിന്റെ രണ്ടാം 
പകർപ്പ് വേണ്ടവർക്ക് നിശ്ചയിച്ച വിലയ്ക്ക് നൽകുന്നതാണ്. 
മുകളിൽ 4, 5 എന്നീ കോളങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
തുകയ്ക്കുള്ള സോൾവൻസി സർട്ടിഫിക്കറ്റും നിരതദ്രവ്യവും 
കേരള സർക്കാരിന്റെ - 100 മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ 
ഉടമ്പടിയും ദർഘാസുകളോടൊപ്പം അടക്കം ചെയ്തിരിക്കണം. 
ദർഘാസ് പരസ്യം ചെയ്ത തീയതിക്കു ശേഷം ദർഘാസുകാരൻ 
താമ സിക്കുന്ന താലൂക്കിലെ തഹശീൽദാർ നൽകിയ 
സോൾവൻ സി സർട്ടി ഫിക്കറ്റ് ഹാജ രാ ക്കേ ണ്ട താ ണ് . 
നിരതദ്രവ്യം പണമായും സ്റ്റേഷനറി കൺട്രോളറുടെ പേർക്ക് 
എടുത്തിട്ടുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റായും സ്ഥിര നിക്ഷേപ 
രസീതായും സ്വീകരിക്കുന്നതാണ്. സോൾവൻസി സർട്ടിഫിക്കറ്റും 
നിരതദ്രവ്യവും പ്രാഥമിക കരാർ ഉടമ്പടിയും ഹാജരാക്കിയിട്ടി 
ല്ലാത്ത ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. 
പാഥമിക കരാർ ഉടമ്പടി പ്രതത്തിന്റെ മാതൃക ദർഘാസ് 
ഫോറത്തിന് അനു ബ ന്ധ മായി ചേർത്തിട്ടുണ്ട്. കൂടു തൽ 
വിവരങ്ങൾക്ക് തിരുവനന്തപുരം സ്റ്റേഷനറി കൺട്രോളറിൽ 
നിന്നും ആഫീസ് സമയങ്ങളിൽ നേരിൽ അറിയാവുന്നതാണ്. 


Stationery Department, 
Thiruvananthapuram . 


| (Sd.) 
Controller of Stationery . 


